© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2018-20 








കേരള ഗസററ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 22 








തിരുവനന്തപുരം, 
വാല്യം 9 ചൊവ്വ 22nd December 2020 aad 
1196 ധനു 7 50 
Vol. Ix Thiruvananthapuram, 7th Dhanu 1196 No. 
Tuesday 1942 പൌഷ്ം 1 


Ist Pousha 1942 








PART III 
Co-operative Department 


REGISTRATION CERTIFICATE 4. Liability—Limited. 


No. O(2)8444/19. 4th November 2020. 5. Area of operation—Whole area of Edathala Grama 


I do hereby certify in exercise of the powers Panchayath in Aluva East Village in Ernakulam 
conferred up on me under Section 7 of the Kerala 
Co-operative Societies Act, 1969 (Act 21 of 1969) that 
the following society, the particulars which is furnished 6. Main Object—To promote self help, mutual help 
in the Categorical Statements is registered by me today 


District. 


thrift and co-operation among members. 
as a Co-operative Society under the said Act on the 


basis of limited liability and that the bye-laws of the 7. Type of Society—SC/ST Societies Primary-SC/ST 
undermentioned society is also hereby registered under Societies, as per Rule 15-7 (2). 


the said section. 


. 8. Authorized Share Capital— 1,52,50,000. 
Categorical Statement 


9. Maximum borrowing power—150 times of 
1. Name and Number of the Society—Edathala ; ; 
Panchayath Pattikajathi Co-operative Society paid up Share Capital 4 Reserve: Fund. 


E. 1430. 


> Date of Registration —4-11-2020 Office of the Joint Registrar of (Sd.) 
ae SST a ‘ Co-operative Societies (General), Joint Registrar 
3. Address—NAD P. O. Nochima, Aluva-683 563 Ernakulam. (General). 


Gaz. No. 50/2020/DTP (Co-operative). 


235 


22nd Dec. 2020] 


CO-OPERATIVE DEPARTMENT 182 





മലപ്പുറം ജില്ലാ സഹകരണ സംഘം ജോയിന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍) -ടെ ഉത്തരവ്‌ 


(ഹാജര്‍ ശ്രീ. മുഹമ്മദ്‌ അഷ്റഫ്‌, ടി.) 


നമ്പര്‍ ജെ.ആര്‍.എം.പി.എം./5176/2019/എ.ഇ.എല്‍. 2020 ഒക്ടോബര്‍ 27. 


വിഷയം:--സമാപ്തീകരണം-ഒതുക്കുങ്ങല്‍ അര്‍ബണ്‍ സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ എം 648--ലിക്വിഡേഷന്‍ 


നടപടികള്‍ പൂര്‍ത്തീകരിച്ച്‌ കേരള സഹകരണ സംഘം നിയമം വകുപ്പ്‌ 74 പ്രകാരം രജിസ്ട്രേഷന്‍ റദ്ദ്‌ ചെയ്ത്‌ 


ഉത്തരവാകുന്നത്‌--സംബന്ധിച്ച്‌. 


പരാമര്‍ശം-(1) 


(2) 


(3) 


(4) 


(5) 


(6) 
(7) 


മലപ്പുറം ജില്ല ജോയിന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍)-ന്റെ 18-9-2009-ലെ സി.ആര്‍.ബി/742/06 ഉത്തരവ്‌. 


സഹകരണ സംഘം അഡീഷണല്‍ രജിസ്ര്രാര്‍ (ക്രെഡിറ്റ്‌) 28-12-2019-ാ൦ തീയതിയിലെ എ. ഇ. എല്‍. 
7450/2019 നമ്പര്‍ ഉത്തരവ്‌. 


മലപ്പുറം ജില്ല ജോയിന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍)-ന്റെ 4-12-2009-ലെ സി.ആര്‍.ബി/ 74206 
നമ്പര്‍ ഉത്തരവ്‌. 

മലപ്പുറം ജില്ല ജോയിന്റ്‌ രജിസ്‌രടാര്‍ (ജനറല്‍) -ന്റെ 7-4-2016-ലെ എ.ഇ.എല്‍ /5627/09 
നമ്പര്‍ ഉത്തരവ്‌. 

മലപ്പുറം ജില്ല ജോയിന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍) -ന്റെ ട-3-2020-ലെയും 24-8-2020-ലെയും 
ജെ.ആര്‍.എം.പി.എം-5176/2019/എ.ഇ.എല്‍. നമ്പര്‍ ഉത്തരവുകള്‍ 

സംഘം ലിക്ചിഡേറ്ററുടെ 9-10-2020-ഠാം തീയതിയിലെ പൊതുയോഗ തീരുമാനം 


തിരൂരങ്ങാടി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍?-ന്റെ 9-10-2020-ലെ എച്ച്‌ 2145/2015 നമ്പര്‍ കത്ത്‌. 


മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താലൂക്കില്‍ ഒതുക്കുങ്ങല്‍ ആസ്ഥാനമാക്കി ഒരു അര്‍ബണ്‍ സഹകരണ സംഘമായി 


15-1-2002-ല്‍ രജിസ്റ്റര്‍ ചെയ്യപ്പെട്ട 21-1-2002-ല്‍ പ്രവര്‍ത്തനം ആരംഭിക്കുകയും ചെയ്ത ഒതുക്കുങ്ങല്‍ അര്‍ബണ്‍ സഹകരണ 


സംഘം ക്ലിപ്തം നമ്പര്‍ എം 648-ന്റെ പ്രവര്‍ത്തനം പരാമര്‍ശം (1) (പകാരം സമാപ്തീകരിച്ച്‌ കൊണ്ട്‌ ഉത്തരവായതിന്റെ 


അടിസ്ഥാനത്തില്‍ വേങ്ങര യൂണിറ്റ്‌ ഇന്‍സ്പെക്ടറെ ലിക്ചിഡേറ്ററായി നിയമിച്ചുകൊണ്ട്‌ ഉത്തരവായിരുന്നു എങ്കിലും മറ്റ്‌ ജോലി 


തിരക്ക്‌ കാരണം ടി യൂണിറ്റ്‌ ഇന്‍സ്പെക്ടര്‍ക്ക്‌ ചാര്‍ജെജടുക്കാന്‍ കാലതാമസം നേരിട്ടതിനാല്‍ പരാമര്‍ശം (3) ഉത്തരവ്‌ പ്രകാരം 


കുറ്റിപ്പുറം യൂണിറ്റ്‌ ഇന്‍സ്പെക്ടര്‍ ലിക്ചിഡേറ്ററായി മാറ്റി നിയമിക്കുകയും 18-12-2009-നും ലിക്ചിഡേറ്ററായി ചാര്‍ജെജജടുത്ത്‌ 


സമാപ്തീകരണ നടപടികള്‍ ആരംഭിക്കുകയും ചെയ്തു. ലിക്ചിഡേറ്റര്‍ ചാര്‍ജെജടുത്ത തീയതിയിലെ ആസ്തി-ബാധൃതകള്‍ താഴെ 


നല്‍കുന്നു. 
ബാദ്ധ്യതകള്‍ തുക ആസ്തികള്‍ തുക 
z z 

ഓഹരി 1,54,350.00 കൈവശം 26.50 
തേയ്മാന ഫണ്ട്‌ 2,51,367.00 ബാങ്കില്‍ 2,026.00 
കുടിശ്ലീക പലിശക്കുള്ള കരുതല്‍ 16,657.00 പലവക 60.00 
ഡെപ്പോസിറ്റ്‌ എഫ്ഡി 50,000.00 അകസാമാനം 3,56,719.00 
ഡെപ്പോസിറ്റ്‌ -എസ്‌ ബി 3,16,686.00 ഓഹരിയിന്‍മേലുള്ള നിക്ഷേപം 200.00 
ഡെപ്പോസിറ്റ്‌ -ഡി ഡി 31,274.00 NAST alowal 4,693.00 
റിസര്‍വ്വ്‌ ഫോര്‍ അഡ്ജസ്റ്റഡ്‌ 11,012.00 പലിശ ലഭിക്കാനുള്ളത്‌ 16,657.00 


ഹെഡ്‌ ഡ്യൂടു 


പലിശ കൊടുക്കാനുള്ളത്‌ 7,475.00 സംഘത്തിന്‌ ലഭിക്കാനുള്ളത്‌ 4,24,524.00 
(ഡ്യൂടു 
ഷെയര്‍ ലിസ്റ്റ്‌ വൃത്യാസത്തിനുള്ള 500.00 അറ്റ നഷ്ടം 7,82,516.50 
കരുതല്‍ 
സില്‍ബന്തി ചെലവ്‌ 2,90,226.00 
സംഘത്തില്‍ നിന്നും 
കൊടുക്കാനുള്ളവ 4,57,875.00 
ആകെ 15,87,422.00 ആകെ 15,87,422.00 


236 


22nd Dec. 2020] 


CO-OPERATIVE DEPARTMENT 





സമാപ്തീകരണ നടപടികളുടെ ഭാഗമായി ചട്ടം 69(2)-നു വിധേയമായി ക്ലെയിം നോട്ടീസ്‌ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. 
സംഘത്തിന്റെ ആസ്തി ബാധ്യതകള്‍ സംബന്ധിച്ച്‌ ക്ലെയിം ഉന്നയിച്ചുകൊണ്ട്‌ ആരും ലിക്വിഡേറ്ററെ സമീപിക്കുകയുണ്ടായില്ല. 
സ്ഥിര ആസ്തി ഇനത്തില്‍ സംഘത്തിലുണ്ടായിരൂന്ന ഫര്‍ണിച്ചര്‍ ലേലം ചെയ്ത്‌ ലഭ്യമായ തൂകയും ബാങ്കുകളിലെ 
നീക്കിയിരിപ്പ്‌ തുകയും ഉള്‍പ്പടെ ലഭൃമായ തുകയില്‍നിന്നും ലിക്വിഡേഷന്‍ ചാര്‍ജ്ജ്‌ കണക്കാക്കി സര്‍ക്കാരിലേക്ക്‌ അടവാക്കി 


ബാക്കി തുക ലിക്വിഡേറ്ററുടെ പേരില്‍ ആരംഭിച്ച അക്കൌണ്ടില്‍ നിക്ഷേപിക്കുകയും ചെയ്തു. ചാര്‍ജ്ജെടുത്ത തീയതി മുതല്‍ 


17-7-2020 വരെയുള്ള ലിക്വിഡേറ്ററുടെ വരവ്‌ ചെലവ്‌ കണക്കുകള്‍ താഴെ നല്‍കുന്നു. 





S/L Auction deposit 

ഫര്‍ണീച്ചര്‍ വിറ്റ വകയില്‍ 
ബാങ്ക്‌: നിക്ഷേപം പിന്‍വലിച്ചത്‌ 
നിക്ഷേപത്തിന്റെ പലിശ വരവ്‌ 


വായ്പ വരവ്-്പ്കടറ്‌ 
വായ്പ പലിശ വരവ്‌ 
S/L Liquidator 


പലവക വരവുകള്‍ 


ബാക്കി നില്‍പ്പ്‌ 


ആകെ 


തുക 
ഴ്‌ 
2,100.00 
93,553.00 
74,754.00 
3,839.00 


4,693.00 
10,144.00 


4,600.50 


21,902.00 


26.50 


215,612.00 


17-7-2020-ലെ ലാഭ നഷ്ട കണക്ക്‌ താഴെ നല്‍കുന്നു: 


എക്‌സ്പെന്റിച്ചര്‍ 


ലിക്വിഡേഷന്‍ ചാര്‍ജ്ജ്‌ 
കോമണ്‍ ലിക്ചിഡേഷന്‍ ഫണ്ട്‌ 
പലവക 

നിക്ഷേപത്തിന്റെ പലിശ 

പ്രത പരസ്യം 

NAST-Written off-Principal 
NAST-Written off-Interest 


ഫര്‍ണീച്ചര്‍ വിറ്റ വകയില്‍ നഷ്ടം 


ആകെ 


ആകെ 
നെറ്റ്‌ ലോസ്‌ 1/0 


മുന്‍കാല നഷ്ടം 


ആകെ 


തുക 
ഴ്‌ 

23,183.00 
3,982.00 
410.00 
7,500.00 
4,059.00 
4,693.00 
10,144.00 


2,63,166.00 


3,17,137.00 


3,17,137.00 
2,81,252.00 
7,82,5 16.50 


10,63,768.50 


237 


ചെലവ്‌ തുക 
z 
S/L Auction deposit 2,100.00 
പലവക 410.00 
ബാങ്കില്‍ അടവാക്കിയത്‌ 1,17,475.00 
ലിക്വിഡേഷന്‍ ചാര്‍ജ്ജ്‌ 23,183.00 
കോമണ്‍ ലിക്ചിഡേഷന്‍ ഫണ്ട്‌ 3,892.00 
S/L Liquidator 4,600.00 
൭/. സര്‍ക്കിള്‍ സഹകരണ 540.00 
യൂണിയന്‍ 
എഫ്‌ ഡി പേയ്മെന്റ്‌ 15,000.00 
നിക്ഷേപത്തിന്റെ പലിശ 7,500.00 
പ്രത പരസ്യം 4,059.00 
ആഡിറ്റ്‌ ഫീസ്‌ 21,926.00 
NAST-Written off-Principal 4,693.00 
NAST-Written off-Interest 10,144.00 
ആകെ 2,15,612.00 
ഇന്‍കം 





വായ്പ പലിശ വരവ്‌ 
നിക്ഷേപത്തിന്റെ പലിശ വരവ്‌ 


പലവക വരവുകള്‍ 


ആകെ 
നെറ്റ്‌ ലോസ്‌ 60 


ആകെ 


ആകെ നഷ്ടം 


ആകെ 


തുക 
10,144.00 
3,839.00 


21,902.00 


35,885.00 
2,81,252.00 


3,17,137.00 


10,63,768.50 


10,63,768.50 


22nd Dec. 2020] CO-OPERATIVE DEPARTMENT 184 





12-7-2020-ല്‍ മേല്‍ നടപടികള്‍ക്ക്‌ ശേഷം ബാക്കി നിന്നിരുന്ന ആസ്തി-ബാധ്യതകള്‍ താഴെ നല്‍കുന്നു: 


ബാദ്ധ്യതകള്‍ തുക ആസ്തികള്‍ തുക 
z z 

ഓഹരി 1,54,350.00 പലവക 60.00 

തേയ്മാന ഫണ്ട്‌ 2,51,367.00 ഓഹരിയിന്‍മേലുള്ള നിക്ഷേപം 200.00 

കുടിശ്ശിക പലിശക്കുള്ള കരുതല്‍ 16,657.00 സംഘത്തിന്‌ ലഭിക്കാനുള്ളത്‌ 4,24,524.00 
(aby, $3) 

ഡെപ്പോസിറ്റ്‌-എഫ്ഡി 35,000.00 പലിശ ലഭിക്കാനുള്ളത്‌ 16,657.00 

ഡെപ്പോസിറ്റ്‌-എസ്‌ ബി 3,16,686.00 അറ്റ നഷ്ടം 10,63,768.50 

ഡെപ്പോസിറ്റ്‌-ഡി ഡി 31,274.00 ബാങ്കില്‍ ബാക്കി നില്‍പ്പ്‌ 44,747.00 
(ea Neangd) 

റിസര്‍വ്വ്‌ ഫോര്‍ അഡ്ജസ്റ്റഡ്‌ 11,012.00 


ഹെഡ്‌ ഡ്യൂടു 


പലിശ കൊടുക്കാനുള്ളത്‌ 7,475.00 
ഷെയര്‍ ലിസ്റ്റ്‌ വൃത്യാസത്തിനുള്ള 500.00 
കരൂതല്‍ 

സില്‍ബന്തി ചെലവ്‌ 2,68,300.00 


സംഘത്തില്‍ നിന്നും 
കൊടുക്കാനുള്ളവ 4,57,335.50 


ആകെ 15,49,956.50 ആകെ 15,49,956.50 


മേല്‍കടധന പട്ടിക പ്രകാരം ബാക്കി നിന്നിരുന്നതും എന്നാല്‍ യാതൊരു നിലയ്ക്കും ഈടാക്കാന്‍ കഴിയാത്തതുമായ ലിക്ഷി 
ഡേറ്ററുടെ പേരിലുള്ള ബാങ്ക്‌; നിക്ഷേപം ₹ 44,747.00 ഒഴികെയുള്ള മു 15,05,209.50-ന്റെ ആസ്തികളും കൊടുത്ത്‌ വീട്ടാന്‍ കഴിയാത്ത 
F 15,49,956.50-ന്റെ ബാധ്ൃതകളും യഥാകമം എഴുതി തള്ളുന്നതിനും കണ്ട്‌ കെട്ടുന്നതിനും ലിക്വിഡേറ്റര്‍ 
അപേക്ഷിക്കുകയും പ്രസ്തുത അപേക്ഷ പരിശോധിച്ച്‌ അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ ആയതിനു ശിപാര്‍ശ ചെയ്തതിന്റെയും 
അടിസ്ഥാനത്തില്‍ അവ യഥാക്രമം എഴുതി തള്ളിയും കണ്ട്‌ കെട്ടിയും പരാമര്‍ശം (5) പ്രകാരം ഉത്തരവാകുകയും ചെയ്തു. 


മേല്‍പ്രകാരമുള്ള നടപടികള്‍ക്ക്‌ ശേഷം ലിക്ചിഡേറ്ററുടെ പേരിലുള്ള ബാങ്ക നിക്ഷേപവും ആയതിന്‍മേലുള്ള 24-9-2020 
വരെയുള്ള പലിശയും ഉള്‍പ്പെടെയുള്ള ൭ 45,739 പിന്‍വലിച്ച്‌ ടി അക്കൌണ്ട്‌ അവസാനിപ്പിക്കുകയും തുക മുഴുവനായും 
തിരൂരങ്ങാടി അസിസ്റ്റന്റ്‌ രജിസ്ര്ടാരുടെ പേരിലുള്ള കോമണ്‍ ലിക്വിഡേഷന്‍ ഫണ്ടിലേക്ക്‌ അടവാക്കുകയും ചെയ്തിട്ടുണ്ട്‌. 
ലിക്വിഡേറ്റര്‍ ആകെ F 23,133 ലിക്വിഡേഷന്‍ ചാര്‍ജ്ജിനത്തില്‍ സര്‍ക്കാരിലേക്ക്‌ അടവാക്കിയിട്ടുണ്ട്‌. സംഘത്തില്‍ ആസ്തി 
ബാധ്യതകള്‍ യാതൊന്നും ബാക്കിനില്‍പ്പില്ല. ലിക്വിഡേഷന്‍ ആഡിറ്റ്‌ യഥാവിധി എ.ഇ.എല്‍. ആഡിറ്റര്‍ പൂര്‍ത്തീകരിച്ചിട്ടുണ്ട. 
സര്‍ക്കാര്‍ ബാധ്യതകള്‍ മുഴുവനായും അടവാക്കിയിട്ടുണ്ട്‌. സമാപ്തീകരണ നടപടികള്‍ പൂര്‍ത്തീകരിച്ച്‌ അന്തിമ പൊതുയോഗം 
8-10-2020-നു ലിക്ചിഡേറ്റര്‍ വിളിച്ച്‌ ചേര്‍ക്കുകയും പരാമര്‍ശം (6) പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷന്‍ റദ്‌ ചെയ്യാവുന്നതാണെന്ന്‌ 
സംഘത്തിന്റെ അന്തിമപൊതുയോഗത്തില്‍ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്‌. ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തില്‍ വകുപ്പ്‌ 
73 (3)-ന്‌ വിധേയമായി റിപ്പോര്‍ട്ട്‌ സഹിതം തിരൂരങ്ങാടി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ മുഖേന അപേക്ഷ സമര്‍പ്പിക്കുകയും ടി 
അപേക്ഷ പരിശോധിച്ച്‌ പരാമര്‍ശം (7) പ്രകാരം അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ സംഘത്തിന്റെ രജിസ്ട്രേഷന്‍ റദ്‌ ചെയ്യാവുന്നതാണെന്ന്‌ 
ശുപാര്‍ശയും ചെയ്തിട്ടുണ്ട്‌. മേല്‍ സാഹചര്യത്തില്‍ താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു. 


ഉത്തരവ്‌ 


ഒതുക്കുങ്ങല്‍ അര്‍ബണ്‍ സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ എം. 648-ന്റെ അന്തിമ സമാപ്തീകരണ 
നടപടികള്‍ ലിക്വിഡേറ്റര്‍ പൂര്‍ത്തീകരിച്ചതിനാല്‍ ടി സംഘത്തിന്റെ രജിസ്ട്രേഷന്‍ 1969-ലെ കേരള സഹകരണ സംഘം നിയമം 
വകുപ്പ്‌ 74 പ്രകാരം റദ്ദ്‌ ചെയ്തുകൊണ്ട്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. ലിക്ചിഡേറ്റര്‍ സംഘത്തിന്റെ റിക്കാര്‍ഡുകള്‍ കേരള 
സഹകരണ സംഘം നിയമം 1969, ചട്ടം 70 പ്രകാരം മൂന്ന്‌ വര്‍ഷം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം 


ഈ ഓഫീസിന്റെ അനുമതിക്ക്‌ വിധേയമായി നശിപ്പിക്കാവുന്നതുമാണ്‌. 


സഹകരണസംഘം ജോയിന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍) ഓഫീസ്‌, (ഒപ്പ്‌) 


ബി-2 ബ്ലോക്ക്‌, മലപ്പുറം-676 505. ജോയിന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍). 
6D Oo 


238 


